-- - 
सत्यमेव जयते 


Regn . No. KERBIL /2012/ 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL /TV (N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2016 


കര 
GOVERNM 


രള സർക 


26 
ർക്കുമാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


2016 മേയ് 17 
17th May 2016 
1191 ഇടവം 3 
3rd Idavam 1191 


നമ്പർ 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


1938 വൈശാഖം 27 
27th Vaisakha 1938 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


സാംസ് കാരിക വകുപ്പദ്ധ്യക്ഷ കാര്യാലയം 

വിജ്ഞാപനം 


നമ്പർ എ2- 1510 / 2016 / സാം . വ . 


2016 മേയ് 3. 


2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശ നിയമത്തിലെ 3 -ാം വകുപ്പുപ്രകാരം (2012 ചട്ടം 18 ) സാംസ്കാരിക വകുപ്പദ്ധ്യക്ഷ 
കാര്യാലയത്തിൽനിന്നും നൽകുന്ന സേവനങ്ങൾ, സമയപരിധി, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ, ഒന്നാം അപ്പീൽ അധികാരി, രണ്ടാം 
അപ്പീൽ അധികാരി എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


2012 - ലെ സേവനാവകാശനിയമം - സാംസ്കാരിക വകുപ്പദ്ധ്യക്ഷ കാര്യാലയം നൽകുന്ന സേവനങ്ങൾ 


കമ 
നമ്പർ 


- സേവനങ്ങൾ 


ഒന്നാം 
അപ്പീൽ 
അധികാരി 


രണ്ടാം 
അപ്പീൽ 
അധികാരി 


ഗ്രാന്റ്- ഇൻ- എയ്ഡ് 


ഡയറക്ടർ 


ഡയറക്ടർ 


സമയപരിധി 
( പിശകില്ലാതെ 

ബന്ധപ്പെട്ട 
പൂർണ്ണമായ ഉദ്യോഗസ്ഥൻ 
അപേക്ഷ 
ലഭിച്ചശേഷം) 
10 പ്രവൃത്തി - ഡയറക്ടർ 

ദിവസം 
10 പ്രവൃത്തി ഡയറക്ടർ 

ദിവസം 
10 പ്രവൃത്തി ഡയറക്ടർ 

ദിവസം 
15 പ്രവൃത്തി ഡയറക്ടർ 
ദിവസം 


വിവിധ പുരസ്കാരങ്ങൾ 


ഡയറക്ടർ 


ഡയറക്ടർ 


കലാകാര പെൻഷൻ 


ഡയറക്ടർ 


ഡയറക്ടർ 


ഡയറക്ടർ 


ഡയറക്ടർ 


സാംസ്കാരിക 

സ്ഥാപനങ്ങളിൽ 
നിന്നും വിരമിച്ച 
ജീവനക്കാരുടെ 
പെൻഷൻ 


അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ 

ഡയറക്ടർ 
ഓഫീസർ അക്കൗണ്ട്സ് 

ഓഫീസർ 
10 പ്രവൃത്തി അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ 
ദിവസം ഓഫീസർ അക്കൗണ്ട്സ് 

ഓഫീസർ 


ഡയറക്ടർ 


5അടിയന്തിര 7 പ്രവൃത്തി 
ചികിത്സാ ദിവസം 
ധനസഹായം 

6 അന്തരിച്ച പ്രമുഖ് 
കലാകാരൻമാരുടെ 
വിധവകൾക്കു 
നൽകുന്ന 
പ്രതിമാസ 
ധനസഹായം 
| 7 ഒഴിവുകൾ 
പി . എസ്. സി . - ക്ക് 
റിപ്പോർട്ട് ചെയ്യുന്ന 
കാലാവധി 


ഡയറക്ടർ 


10 പ്രവൃത്തി 
ദിവസം 


അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ 
ഓഫീസർ അക്കൗണ്ട്സ് 
ഓഫീസർ 


( ഒപ്പ്) 


അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 
ഓഫീസർ, 
വേണ്ടി). 


അ ക്ക ൗ ണ്ട് സ് 
( ഡയറക്ടർക്കു 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല. എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശ്യം വെളിപ്പെടുത്തുന്നതിന് 

ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 
2012 - ലെ കേരള സംസ്ഥാന സേവ നാ വ കാശ നിയ മ ത്തിലെ 3 -ാം വകുപ്പ് പ്രകാരം ഓരോ സർക്കാർ വകുപ്പ് 
മേധാവിയും പ്രസ്തുത വകുപ്പ് നൽകുന്ന സേവനങ്ങൾ, സമയപരിധി, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ, ഒന്നാം അപ്പീൽ അധികാരി, രണ്ടാം 
അപ്പീൽ അ ധി കാരി എന്നിവ പസി ദ്ധ പ്പെ ടു ത്തേ ണ്ട താ ണ്. അ ത നു സ രിച്ച് സാം സ് കാ രിക വകു പ്പ ദ്ധ്യക്ഷ 
കാര്യാലയത്തിൽ ലഭിക്കുന്ന സേവനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നു. 

മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം. 


